Government of Kerala 
കേരള സർക്കാർ 

2010 


| Reg . No . രജി. നമ്പർ 
KL/ TV ( N )/12 / 2009- 2011 


( 


ം. 


6 


VERNME 


ര 


ാർ 


MENT OF 


OF KERN 


अपनरम 


KERALA GAZETTE 
- കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LV 


No. 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ് 


7th September 2010 
2010 സെപ്റ്റംബർ 7 
16th Bhadra 1932 

1932 ഭാദം 16 


| 35 


വാല്യം 55 


നമ്പർ 


കേരള സംസ്ഥാന വൈദ്യുതിബോർഡ് 

വിജ്ഞാപനം 

( നമ്പർ റ്റി. സി. റ്റി . പി . എ / 2010 -11) 
( ഇൻഡ്യൻ ഇലക്ട്രിസിറ്റി ആക്റ്റ്2003 - ലെ 164 -ാം വകുപ്പു പ്രകാരം ) 
നമ്പർ പി. ആർ1/ 317 / 1271/ 2010. 

2010 ആഗസ്റ്റ് 21. 
- എറണാകുളം ജില്ലയിലെ കോതമംഗലം താലൂക്കിലെ കോതമംഗലം വില്ലേജിൽ ഉൾപ്പെട്ട 
ക റ റ ക ട 

ത്ത 

ന ി ന ് 
220 കെ . വി. ലൈൻ, നിലവിലുള്ളകൂത്താട്ടുകുളം- കോതമംഗലം 66 കെ . വി ലെനിന്റെ Right of 
way- യിൽകൂടി കോതമംഗലം 66 കെ . വി സബ്സ്റ്റേഷനിലേക്ക് നിർമ്മിക്കുവാൻ ഉദ്ദേശിക്കുന്നതിന്റെ 
ഭാഗമായി ടി ലൈനിന്റെ പ്രാരംഭജോലികൾക്കും, സർവ്വേ ജോലികൾക്കും, ഈ ലെനിന്റെ 
നിർമ്മാണ ജോലികൾക്കും വേണ്ടിഇലക്ട്രിസിറ്റി ബോർഡിന്റെഉദ്യോഗസ്ഥൻമാരോ ജീവനക്കാരോ 
അവരുടെ ജോലി സംബന്ധമായി പ്രവേശിക്കുന്നതാണ്. പ്രസ്തുത ജോലി ചെയ്യുന്നതിൽ നിന്നും 
അവരെ തടസ്സപ്പെടുത്തുന്നത് നിയമവിരുദ്ധമാണ്എന്ന്ഇതിനാൽ അറിയിച്ചുകൊള്ളുന്നു . 
ട്രാൻസ്മിഷൻ സർക്കിൾ, 

( ഒപ്പ്) 
തൊടുപുഴ. 


